( C ) 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg . No. KL/ TV ( N )/634 /2018-20 


- കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


OVERNME 


. 


4 


സം 
WMENT OF ME 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2020 മാർച്ച് 31 
31st March 2020 

1195 മീനം 18 
18th Meenam 1195 


നമ്പർ 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ചൈതം 11 
11th Chaithra 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


31st MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


2626 


(5) 


നമ്പർ എഫ്1 - 2771/ 2020. 


2020 മാർച്ച് 4. 


തൊടു പുഴ താലൂക്കിൽ കുമാ ര മം ഗലം വില്ലേജിൽ 
തക്ക ണ ശ്ശേ രിൽ വീട്ടിൽ സജി മാത്യു എന്നയാൾ 
14 - 1- 2020 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ 
ലീമ ജേക്കബ് സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി സജി മാത്യു 14- 1- 2020 -ാം 
തീയതി മരിച്ചതായും താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
അവകാശികളെന്നും അറിവായിരിക്കുന്നു. 
പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ലീമ ജേക്കബ് 

ഭാര്യ 
ജോഷ് സജി 

മകൻ 


- നമ്പർ എഫ്1 - 3654 / 2020. 

2020 മാർച്ച് 12 . 
തൊടു പുഴ താലൂക്കിൽ കുമാ ര മം ഗലം വില്ലേജിൽ 
- പറ യം ചാ ലിൽ വീട്ടിൽ സാബു മത്തായി എന്ന യാൾ 
18 -3- 2011 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ 
റീനി സാബു സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നട ത്തി യ തിൽ ടി സാബു മത്തായി 
18 - 3 - 2011 -ാം തീയതി മരിച്ചതായും താഴെ പറയുന്നവർ 
മാത്രമാണ്പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


- പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


കമ 


- 


43 


റീനി സാബു 
അലൻ സാബു 
- മരിയ സാബു 


ഭാര്യ 
മകൻ 


3 


മകൾ 


- 3 


ജോയൽ സജി 


മേൽ വിവരിച്ച വർ മാത്രമാണ് അവകാശികളെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ളപക്ഷം ആ യത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചോ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന പരാ തി ക ൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . 


മേൽ വിവരിച്ച വർ മാത്രമാണ് അവകാശികളെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമുള്ളപക്ഷം ആ യത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചോ തപാൽമാർഗ്ഗമോ 
ലഭി ക്കു ന്ന പരാ തി കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
തൊടുപുഴ. 


തഹശീൽദാർ. 


- ( 4 ) 


Idukki Taluk 


തിരുത്തൽ പരസ്യം 


(1) 


നമ്പർ എഫ്1 - 3395/ 2020. 

- 2020 മാർച്ച് 5. 
തൊടു പുഴ താ ലൂ ക്കിൽ വെള്ളിയാ മറ്റം വില്ലേജിൽ 
ചാത്തുള്ളിൽ വീട്ടിൽ മുഹമ്മദ് ചാത്തുള്ളിൽ എന്ന യാൾ 
16 - 1- 2020 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ 
സഫിയ മുഹമ്മദ് സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അ ന്വേഷണം നടത്തിയ തിൽ ടി മുഹ മ്മദ് ചാത്തു ള്ളിൽ 
16 - 1- 2020 -ാം തീയതി മരിച്ചതായും താഴെ പറയുന്നവർ 
മാത്രമാണ്പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ എ3- 9277 / 2019. 


2020 ഫെബ്രുവരി 1. 


- 2019 നവംബർ 5 -ാം തീയതിയിലെ കേരള 
ഗസറ്റ് നമ്പർ 44 , ( വാല്യം 8, പാർട്ട് III) കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 99 25 - ൽ 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പര സ്യ ത്തിൽ കമ നമ്പർ 
2 -മതായി ചേർത്തിരിക്കുന്ന അവകാശിക്ക് പരേതനുമായുള്ള 
ബന്ധം " മകൻ എന്നത് " മകൾ എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


- പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ഭാര്യ 
മാതാവ് 


( 2) 


സഫിയ മുഹമ്മദ് 
പാത്തുകുട്ടി 
മുഹ്സിന , സി . എം . 
അൽഫിയ മുഹമ്മദ് 
അമീൻ മുഹമ്മദ് 


മകൾ 


9 1 


മകൻ 


മേൽ വിവരിച്ച വർ മാത്രമാണ് അവ കാശികളെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചോ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന പരാ തി കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എ3- 8847 /2019 . 

2020 ഫെബ്രുവരി 1. 
2019 ഒക്ടോബർ 22 -ാം തീയതിയിലെ കേരള 
ഗസറ്റ് നമ്പർ 42, ( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 9458 - ൽ 
പസി ദ്ധീ ക രിച്ച മേൽ നമ്പർ പരസ്യത്തിൽ കമനമ്പർ 
2 - മതായി ചേർത്തിരിക്കുന്ന അവകാശിയുടെ പേര് "എബിൻ 
ഐസക്ക് ബെന്നി എന്നത് "എബിൽ ഐസക്ക് ബെന്നി എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ്. 


താലൂക്കാഫീസ്, 
ഇടുക്കി. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


